Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL/TV( N )/634/2015 -17 


s 


GOVERNN 


കരള 


കാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2017 സെപ്റ്റംബർ 19 
19th September 2017 

1193 കന്നി 3 
3rd Kanni 1193 
1939 ഭാദം 28 
28th Bhadra 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


പരസ്യം 

- ടി വിജു പണ്ടാരപ്പാട്ടത്തിൽ തന്റെ പേരിലുള്ള ടി ഊന്നി 

ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെഉത്തരവ് നമ്പർ 
നമ്പർ ഇ -763/ 2017 . 

2017 ആഗസ്റ്റ് 7. 

ഇ - 2169 / 2015 തീയതി 12 - 3 - 2015 പ്രകാരം പാണാവള്ളി 
- ആലപ്പുഴ ജില്ലയിൽ മത്സ്യവകുപ്പ് തേവർവട്ടം ഫിഷറീസ് - സബ് രജിസ്ട്രാർ ഓഫീസിൽ 2015 - ൽ 1465 -ാം നമ്പരായി 
സെക്ഷനിൽപ്പെട്ട കടുത്ത പ്പാട്ട്ഊന്നിപ്പാട്ടിലെ 45 -ാം നമ്പർ രജിസ്റ്റർ ചെയ്ത് തീറാധാരം ശ്രീ . രാജേഷ്, രാജേഷ് വിഹാർ, 
ഊന്നി ഒരു വല ഒന്നാം തരത്തിൽപ്പെടുത്തി PTR 197/76 -ാം 

പെരുമ്പളം എന്ന വ്യക്തിക്ക് നൽകിയിരിക്കുന്നു . 
നമ്പർ പട്ട യ പകാരം ചേർത്തല താലൂക്കിൽ പെരുമ്പളം 
വില്ലേജിൽ വടക്കേ പണ്ടാരപ്പാട്ടത്തിൽ അയ്യപ്പൻ കൃഷ്ണൻ - ടി രാജേഷ് ടി ഊന്നിവല തന്റെ പേരിൽ കൂട്ടി പോക്ക് 
എന്ന വ്യക്തിക്ക് പതിച്ച് നൽകിയിട്ടുള്ളതാകുന്നു . ടിയാന്റെ 

- വരവ് ചെയ്ത് പുതിയ പട്ടയം നൽകണമെന്ന് കാണിച്ച് 
മരണശേഷം ടിഊന്നി ഭാര്യയായ അമ്മു വടക്കേ പണ്ടാരപ്പാട്ടവും 

പമാ ണ ത്തിന്റെ പകർപ്പ് സഹിതം അപേക്ഷ ബോധിപ്പി 
മക്കളും അനുഭ വിച്ചു പോരുകയും ടി ഊന്നി മക നായ 
വിജു പണ്ടാരപ്പാട്ടത്തിന് അമ്മയും സഹോദരിമാരും 1617 / 2000 -ാം 

ച്ചിട്ടുള്ളതാകുന്നു . അന്വേഷണത്തിൽ ടിയാൻ മത്സ്യബന്ധന 
നമ്പർ ഒഴിവുമുറി ആധാരപ്രകാരം നൽകിയിരിക്കുകയും ടി 

പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി 
വിജു പണ്ടാരപ്പാട്ടത്തിൽ ടി ഊന്നിതന്റെ പേരിൽ കൂടി പോക്ക് 

ആണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു . 
വരവ് ചെയ്ത്പുതിയ പട്ടയം നൽകണമെന്ന് കാണിച്ച് 

- മേൽ വിവരിച്ച സാഹ ച ര്യ ത്തിൽ ടി കടു ത്ത പ്പാട്ട് 
ഒഴി വു മുറി ആധാരത്തിന്റെ പകർപ്പ് സഹിതം അപേക്ഷ 

ഊന്നിപ്പാട്ടിലെ 45 -ാം നമ്പർ ഊന്നിയുടെ പഴയ പട്ടയം 
ബോധിപ്പിച്ചിട്ടുള്ളതും ടിയാൻ മത്സ്യത്തൊഴിലാളിയായതിനാൽ 

റദ്ദ് ചെയ്ത് പുതിയ പട്ടയം ടിയാന് നൽകു ന്ന തി നായി 
കടുത്തപ്പാട്ട് ഊന്നിപ്പാട്ടിലെ 45 -ാം നമ്പർഊന്നി ഒരുവലയുടെ 
പഴയ പട്ടയം റദ്ദ് ചെയ്ത് പുതിയ പട്ടയം PTR 14/14 പ്രകാരം 

-- തീരുമാനിച്ചിരിക്കുന്നു. ആയതിന് ആർക്കെങ്കിലും ന്യായമായ 
വിജു പണ്ടാര പ്പാ ട്ട ത്തിന്റെ പേരിൽ കരം തീർത്ത് 

ആക്ഷേ പമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ അത് പരസ്യം 
വരുന്നതുമാകുന്നു . 

പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ ഒരു മാസത്തിനകം 


Gaz . No.37 / 2017 /DTP (Fisheries ). 


245 


PART III 


KERALA GAZETTE 
പരസ്യാധികാരിയെ അറിയിച്ചിരിക്കേണ്ടതാകുന്നു . നിശ്ചിത 
തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ 
രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരറിയിപ്പു കൂടാതെ 
ടി 45 -ാം നമ്പർ ഊന്നി ഒരു വലയുടെ പഴയ പട്ടയം റദ്ദ് 
ചെയ്ത് പുതിയ പട്ടയം ടി രാജേഷ്, രാജേഷ് വിഹാർ, 
പെരുമ്പളം എന്ന വ്യക്തിക്ക് നൽകുന്നതാണെന്ന് ഇതിനാൽ 
സകലമാനപേരെയും അറിയിച്ചുകൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


246 


